Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/ 2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


ക്ക് 


r 


GOVERNN 


കേരള 


രള സർക്ക 


ക 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 ജനുവരി 28 
28th January 2020 

1195 മകരം 14 
14th Makaram 1195 

1941 മാഘം 8 
8th Magha 1941 


Vol. IX 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Co -operative Department 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 


2. രജിസ്ട്രർ ചെയ്ത തീയതി- 18 -11-2019. 


(1) 


മേൽവിലാസം-- പി . ഒ . പൂവത്തൂർ 


നമ്പർ ഒ . 1606 / 2013 / ആർഡിസ്. 


2019 നവംബർ 18. 


പ്രവർത്തന പരിധി - മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, എളവള്ളി, 
പാവറട്ടി എന്നീ പഞ്ചായത്തുകൾ. 


5. ബാധ്യത - ക്ലിപ്തം. 


6. ( പധാന ഉദ്ദേശ്യം - അംഗ ങ്ങ ളുടെ ഉന്ന മ ന വും 

സാമൂഹ്യക്ഷേമവും. 


19 69 - ലെ കേരള സഹ ക ര ണ സംഘം ആക്ട് 
( 1969 - ലെ 21 -ാം നമ്പർ ആക്ട് ) 7 -ാം വകു പ്പ നു സ രിച്ച് 
എന്നിൽ നിക്ഷി പ് ത മായ അ ധി കാരം വിനി യോ ഗിച്ച് 
സാക്ഷ്യ പ്പെ ടു ത്തു ന്ന തെ ന്തെ ന്നാൽ ത്യ ശ്ശൂർ ജില്ല യിൽ 
ചാവക്കാട് താലൂക്കിൽ (തപാലാഫീസ് പൂവ്വത്തൂർ), മുല്ലശ്ശേരി 
ബ്ലോക്ക് പഞ്ചായത്ത് പ്രവാസിക്ഷേമ സഹകരണ സംഘം 
ക്ലിപ്തം ഇന്നേ ദിവസം പ്രസ്തുത ആക്ടനുസരിച്ച് ക്ലിപ്ത 
ബാധ്യതയോടുകൂടിയ ഒരു സഹകരണ സംഘമായി രജിസ്റ്റർ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രസ്തുത വകുപ്പനുസരിച്ച് മേൽപ്പറഞ്ഞ 
സംഘത്തിന്റെ നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു . 


7. അംഗീകൃത ഓഹരി മൂലധനം 


“ എ ക്ലാസ് X 250 x 30000 = 


{ 75,00,000 


" ബി ക്ലാസ് ? 1,000 x 2000 = 


? 


20,00, 000 


" സി ക്ലാസ് ? 10 X 50000 = 


? 5,00 ,000 


ആ 


കെ 


? 1,00, 00, 000 


- തരംതിരിച്ചുള്ള പട്ടിക 


8 . സംഘത്തിന്റെ തരം - സാമൂഹ്യക്ഷേമം റൂൾ 15 - 12( 1) 


1. സംഘ ത്തിന്റെ നമ്പരും പേരും - ആർ. 1540 -ാം 

നമ്പർ മുല്ല ശ്ശേരി പഞ്ചായത്ത് പ്രവാസി ക്ഷേമ 
സഹകരണ സംഘം ക്ലിപ്തം. 


9. പര മാ വധി വാങ്ങാവുന്ന കടം - പിരിഞ്ഞുകിട്ടിയ 

ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തിന്റെയും 
ആകെ തുകയുടെ 150 മടങ്ങ്. 


Gaz . No. 4 /2020 /DTP (Co-operative ). 


241 


- 16 


KERALA GAZETTE 


[PART III 


( 2 ) 


REGISTRATION CERTIFICATE 


നമ്പർ ഒ. 8007 / 2019 / ആർഡിസ്. 2019 ഡിസംബർ 7. 

19 69 - ലെ കേരള സഹ ക ര ണ സംഘം ആക്ട് 
( 1969 - ലെ 21 -ാം നമ്പർ ആക്ട് ) 7 -ാം വകു പ്പ നു സ രിച്ച് 
എന്നിൽ നിക്ഷി പ് ത മായ അധികാരം വിനി യോ ഗിച്ച് 
സാക്ഷ്യ പ്പെ ടു ത്തു ന്ന ത ന്ത ന്നാൽ തൃശ്ശൂർ ജില്ല യിൽ 
തലപ്പിള്ളി താലൂക്കിൽ (തപാലാഫീസ് കരുമത), തെക്കുംകര 
ഗ്രാമപഞ്ചായത്ത് വനിതാ സഹകരണ സംഘം ക്ലിപ്തം 
ഇന്നേ ദിവസം പ്രസ്തുത ആക്ടനുസരിച്ച് ക്ലിപ്ത ബാധ്യത 

യോ ടുകൂ ടിയ ഒരു സഹ ക രണ സംഘ മായി രജിസ്റ്റർ 
ചെയ്യപ്പെട്ടിരിക്കുന്നു . പ്രസ്തുത വകുപ്പനുസരിച്ച് മേൽപ്പറഞ്ഞ 
സംഘത്തിന്റെ നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു . 


No. 0 -5633 / 2018. 

4th December 2019. 
I do hereby certify in exercise of the powers 
conferred upon me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that 
the following Society the particulars which is furnished 
in the categorical statement is registered by me today as 
a Co -operative Society under the said Act, on the basis of 
limited liability and that the bye -laws of the 
undermentioned Society is also hereby registered under 
the said section . 


Categorical Statement 


- 1 . Name and Number of the Society - Paalana 

Hospital Employees Co - operative credit 
Society Ltd . No. P1456 . 


2. Date of Registration - 4- 12 - 2019 . 


- 3 . Address - Paalana Institute of Medical Sciences, 

Kannadi P . O ., Palakkad -678 701. 


തരംതിരിച്ചുള്ള പട്ടിക 
1. സംഘ ത്തിന്റെ നമ്പരും പേരും - ആർ. 1544 -ാം 

നമ്പർ തെക്കും കര ഗമ പഞ്ചായത്ത് വനിതാ 

സഹകരണ സംഘം ക്ലിപ്തം. 
2. രജിസ്ട്രർ ചെയ്ത തീയതി- 7-12-2019 . 
, മേൽവിലാസം - പി . ഒ. കരുമത, തലപ്പിള്ളി- 680 589 
4. പ്രവർത്തന പരിധി - തെക്കുംകര ഗമപഞ്ചായത്തിലെ 

18 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശം. 
5. ബാധ്യത - ക്ലിപ്തം. 
6. പ്രധാന ഉദ്ദേശ്യം - അംഗ ങ്ങ ളുടെ ഉന്ന മ നവും 

സാമൂഹ്യക്ഷേമവും 
7 . അംഗീകൃത ഓഹരി മൂലധനം 

" എ ക്ലാസ് ? 250 x 5000 = 7 12 , 50 , 000 
" ബി ക്ലാസ് X 100 x 20000 = { 20,00,000 
" സി ക്ലാസ് 3 25 X 15000 = 3 3,75,000 

ആ കെ 3 36, 25 ,000 
8 . സംഘത്തിന്റെ തരം - വനിത റൂൾ 15 - 10എ 
9. പര മാ വധി വാങ്ങാവുന്ന കടം - പിരിഞ്ഞുകിട്ടിയ 

ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തിന്റെയും 
ആകെ തുകയുടെ 150 മടങ്ങ്. 


4. Liability - Limited . 
5. Area of operation - Paalana Institute of Medical 

Sciences, Kannadi P. O ., Palakkad -678 701. 
6. Main Object - Receiving deposits from members and 

lending Loans to Members. 
7 . Type of Society — Other Primary Credit Societies , 

(iii ) Employees Credit Societies as per Rule 

15 - 1 ( C ). ( iii ). 
8 . Authorized Share Capital - 1 1 ,25,00, 000 . 
9 . Maximum Borrowing Power — 150 times of paid up 

- share capital + reserve fund. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ) 

- ( ഒപ്പ്) 
ഓഫീസ്, തൃശ്ശൂർ. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


Office of the Joint Registrar of 
Co- operative Societies (General), 
Palakkad. 


( Sd .) 
Joint Registrar 

(General). 


മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറുടെ നടപടികൾ 

( ഹാജർ : ശ്രീ . മുഹമ്മദ് അഷ്റഫ്, ടി.) 
നമ്പർ എസ് . സി . ടി . 3883/ 2016. 

2019 നവംബർ 1. 
വിഷയം : - മുതു വല്ലൂർ പഞ്ചായത്ത് പട്ടിക ജാതി വികസന സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം . 865 - യൂണിറ്റ് 

ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
പരാമർശം : - (1) മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 3 - 6 - 2016 - ലെ കെ 890 / 2016/ നമ്പർ കത്ത്. 

(2 ) മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ 11 - 8- 2017 - ലെ 1635/2017/ 82 നമ്പർ ഉത്തരവ്. 
( 3) മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 11- 10 - 2017 - ലെ 1635 /2017/ 82 നമ്പർ കത്ത്. 
(4 ) ഈ ഓഫീസിലെ 7 -5 - 2018 -ാം തീയതിയിലെ ഇതേ നമ്പർ കത്ത്. 
( 5 ) മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 11 - 8 - 2017 - ലെ 1634 / 2017 നമ്പർ ഉത്തരവ്. 


242 


28th JAN . 2020) 


CO -OPERATIVE DEPARTMENT 


17 


-- മുതുവല്ലൂർ പഞ്ചായത്ത് പട്ടികജാതി വികസന സഹകരണസംഘം ക്ലിപ്തം നമ്പർ എം . 865 - ന്റെ തെരഞ്ഞെടുക്കപ്പെട്ട 
ഭരണ സമിതിയുടെ കാലാവധി അവസാനിക്കുകയും അവസാനം ഭരണത്തിലിരുന്ന ഭരണ സമിതി പുതിയ ഭരണ സമിതി 
തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് നടപടി സ്വീകരിക്കാത്തതുമൂലം സംഘത്തിൽ ഉളവായ ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിനും 
1969 - ലെ കേരള സഹകരണസംഘം നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധന നടത്തുന്നതിനും മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ഓഫീസിലെ മലപ്പുറം യൂണിറ്റ് ഇൻസ്പെക്ടറെ പരാമർശം ( 5) പ്രകാരം നിയമിക്കുകയുണ്ടായി. 


സംഘം ഭരണം ഏറ്റെടുത്ത് നടത്തുന്നതിന് അംഗങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത സാഹചര്യത്തിൽ സംഘത്തിന്റെ പ്രവർത്തന 
സാധ്യത സംബന്ധിച്ച് 1969 - ലെ കേരള സഹകരണസംഘം നിയമം വകുപ്പ് 66 പ്രകാരം നടത്തിയ പരിശോധനയിൽ സംഘം 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് പരാമർശം (1) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ശിപാർശ ചെയ്തിട്ടുണ്ട്. 


- സംഘത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും പരിശോധനയിൽ വെളിപ്പെട്ട വസ്തുതകളും വിലയിരുത്തുമ്പോൾ സംഘം 
പ്രവർത്തനം സമാപ്തീകരിക്കുകയാണ് ഉചിതമായ നടപടിയെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ സമാപ്തീകരണത്തിന് 
മുന്നോടിയായി വകുപ്പ് 71(1) - ൽ നിഷ്കർഷിച്ച പ്രകാരം ബന്ധപ്പെട്ട ധനസഹായ ബാങ്ക്, സർക്കിൾ സഹകരണ യൂണിയൻ, 
സംഘം/ പാർട്ട്- ടൈം അഡ്മിനിസ്ട്രേറ്റർ എന്നിവർക്ക് സംഘം സമാപ്തീകരിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും നിവേദനമോ 
ആക്ഷേപമോ, അഭിപ്രായമോ ബോധിപ്പിക്കുന്നതിന് പരാമർശം (4 ) പ്രകാരം അവസരം നൽകുകയും ചെയ്തു . നിശ്ചിത 
സമയപരിധിക്കകം യാതൊരു ആക്ഷേപവും ബോധിപ്പിക്കുകയുണ്ടായില്ല . 

മേൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലും സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുന്നതിന് യാതൊരു സാധ്യതയും 
കാണാ ത്ത തി നാൽ സംഘം പ്രവർത്തനം നിർത്തൽ ചെയ്യലാണ് ഉചി ത മായ നട പടി യെന്ന് എനിക്ക് ബോധ്യപ്പെട്ട 
സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


പഞ്ചാ 


ാഹ d 


സംഘ 


6 


1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 71 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് 
മുതു വ ല്ലൂർ പഞ്ചായത്ത് പട്ടിക ജാതി സർവ്വീസ് സഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ എം . 865 - ന്റെ പ്രവർത്തനം 
സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 (1) പ്രകാരം കൊണ്ടോട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ഓഫീസിലെ കൊണ്ടോട്ടി 
യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു. 


ലിക്വിഡേറ്റർ ഉടൻതന്നെ സംഘത്തിന്റെ ചാർജ്ജടുക്കേണ്ടതും ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം, ചാർജ്ജ് 
ലിസ്റ്റിന്റെ പകർപ്പ് സഹിതം ചാർജ്ജടുത്ത വിവരം ഈ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതും സഹകരണ സംഘം നിയമം, 
രജിസ്ട്രാറുടെ സർക്കുലർ നിർദ്ദേശങ്ങൾ എന്നിവക്ക് വിധേയമായി സമാപ്തീകരണം പൂർത്തിയാക്കേണ്ടതും ചട്ടം 69 ( 3) 
പ്രകാരമുള്ള തൈമാസ പുരോഗതി റിപ്പോർട്ട് യഥാസമയം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ) ആഫീസ്, 
മലപ്പുറം. 


(ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


243 


